Reg. No KL / Tvang 


Government of Kerala 

1983 


KERALA GAZETTE 

& XTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 


Vol . XXVII ] Trivandrum , Monday, 


-Na 321 


30th Phalguna 1904 


GOVERNMENT OF KERALA 


Industries (K ) Department 


NOTIFICATION 


No. 11016 /K3/83/ID . 

Dated , Trivandrum , 21st March , 1983. 
S. R. O. No. 357/83. - Under Section 15 of the Kerala Raw Cashewnuts 
(Marketing and Transport and Fixation of Minimum Price) Act, 1981 (Act 
14 of 1981) and in supersession of Notification IV No. 9489/K3/83/ID dated 
the 14th March , 1983 , published as S. R. O. No. 337/83 in the Kerala Gazette 
Extraordinary No. 301 dated 14-3-1983, the Government of Kerala hereby 
authorise the Taluk Assistant District Industries Officer to grant permits for 
the transport of raw cashewnuts fromany place within his jurisdiction to any 
place in the State. 


By order of the Governor , 

ARUN KUMAR, 
Special Secretary. 


33/ 1136 /MC . 


2 


Explanatory Note 


( This does not form part of the Notification , but is intended to indicate 
its general purport). 


Under Section 15 of the Act, the Government can authorise an officer 
to issue permits for transport ofraw cashewnuts under the said Section . Accor 
dingly , vide Notification IV 9489/K3/83/ID dated 14-3-1983 published as 
S. R. O. No. 337/83 in the Kerala Gazette Extraordinary No. 301 dated 
14-3-1983, the Government authorised the Taluk Assistant District Industries 
Officers to grant permits for the transport of raw cashewnuts from a place with 
in his jurisdiction to any place in the District in which his area of jurisdiction 
falls . It is now proposed to authorise the Taluk Assistant District Industries 
Officers to grant permits for the transport of raw cashewnuts from any place 
within his jurisdiction to any place in the State . The notification is 
intended to achieve this object . 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM , 1983. 


Reg . No XLIV (NYU 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 


Vol. XXVIII ] Trivandrum , Monday, 


[No. 322 


30th Phalguna 1904 


GOVERNMENT OF KERALA 


Labour (B ) Department 


) 


NOTIFICATION 


G. O. (Rt) No. 318 / 83 /LBR . Dated, Trivandrum , 21st March , 1983. 

S. R. O. No. 358 / 83. — In exercise of the powers conferred by sub 
section ( 1) of section 6 of the Kerala Toddy Workers Weifare Furd 
Act, 1969 (22 of 1969), read with paragraph 3 of the Toddy Workers 
Welfare Fund Scheme, 1969, the Government of Kerala hereby reconsti 
tute with immediate effect the Kerala Toddy Workers Welfare Fund 
Board with the Directors mentioned in the Schedule telow , namely : 


SCHEDULE 


Directors representing the Government 
1. Shri V. Krishnamurthy, Secretary to Government, Labour Depart 

ment. 
2. Shri G. Krishna Pillai, Chief Welfare Fund Inspector, Trivandrum . 
3. Shri P. C. Joseph , Additional Secretary, Finance Department. 
4. Shri P. G. Balaraman Nair, Joint Secretary, Law Department. 
5. Shri T. P. Gopalakrishnan Nair, Joint Labour Cominissioner, (In 

charge of Establishment). 
33 / 1138 /MC. 


2 


6. Shri N. K. Narayana Kurup , Additional Secretary (Excise), Board 

of Revenue, Trivandrum . 
7. Shri P. Rajagopalan , Secretary, Board of Revenue. 
Directors representing the Employers 
1. Shri K. A. Purushothaman , Karumadi, Ambalapuzha Abkari 

Contractors Association , Sherthalai. 
2 . Shri K. C. Sasidharan , Dhannya’, XI/ 3004, Avenue Road, Chelak , 

Kottukara , Trichur-5 . 
3. Shri K. Damodaran , Pattathuvila , Quilon -8 . 
4. Shri V. K. Natesan, Vellappallil, Kanichukulangara P. O., ( Via ) 

Mayithara Market, Alleppey. 
5. Shri P. G. Gopalakrishnan , Kunnel House , Thekkum Gopuram , 

Kottayam . 
6. Shri K. Sadasivan Thampy, Atriyil House , Ambalapuzha P. O., 

Alleppey District. 
7. Shri V. Vasavan , Kallidanthi Vadakkathil, Thevally, Quilon -9. 
Directors representing the Employees 
1. Shri K. Sivasankaran , Sankar Nivas, Chennamangalam P. O., 

Ernakulam District . 
2. Shri K. Thankappan , Yamuna Nivas, Vadakkevila P. O., Quilon .. 
3. Shri K. P. Prabhakaran , M. L. A., President, Kerala State Chethu 

Thozhilali Federation , Anthikkad P. O. 
4. Shri K. R. Vijayan , Ex. M. L. A., General Secretary, Akhila 

Kerala Chethu Thozhilali Federation , P. O. North Parur. 
5. Shri C. K. Kesavan , General Secretary, Kerala State Chethu 

Thozhilali Federation , Mullakkal, Alleppey. 
6. Shri K. R. Gangadharan , Kerala State Chethu Thozhilali Federation 

(CITU ) Office , Alleppey - 1. 
7. Shri Peroorkada Sadasivan , Trivandrum District Chethu Thozhilali 

Union (CITU ) Puthenchantha, Trivandrum . 


Under sub - section (4 ) of the said section the Governinent of Kerala. 
hereby appoint Shri V. Krishnamurthy, Secretary to Government, Labour 
Department, to be the Chairman of the Board . The terin of the Board 
shall be three years as provided in paragraph 4 of the Kerala Toddy 
Workers Welfare Fund Scheme, 1969. 


By order of the Governor, 
V. KRISHNAMURTHY, 

Secretary 


3 


Explanatory Note 


( This does not form part of the notification , but is intended to indicate 
its general purport.) 

The term of the Kerala Toddy Workers Welfare Fund Board consti. 
tuted as per G. O. Rt. No. 947 / 79 / L & H dated 3-7-1979 has expired on 
2-7-1982 , but it is continuing in office by virtue of the second proviso to 
para 4 of the Kerala Toddy Workers Welfare Fund Scheme, 1969. The 
Government of Kerala have decided to reconstitute the Toddy Workers 
Welfare Fund Board . 


The notification is to achieve the above purpose . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


Reg. No. KL/TV (N )/ 12 


Government of Kerala 

1983 


773 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 


Vol. XXVIII Trivandrum , Monday, 


[No. 323 


3Cth Phalguna 1904 


GOVERNMENT OF KERALA 


Labour ( E ) Department 


NOTIFICATION 
G. O. Rt. No. 306 |83|LBR . Dated , Trivandrum , 19th March , 1983 . 

S. R. O. No. 359 83. - In exercise of the powers conferred by 
section 9 of the Minimum Wages Act, 1948 (Central Act 11 of 1948 ) , 
the Government of Kerala hereby nominate Shri K.Kasi Viswanathan , 
Retired Joint Labour Commissioner , Karthika , T. C. 12113, 
Kumarapuram , Trivandrum - 11 , as an Independent Member of the 
Minimum Wages Committee appointed under clause ( a ) of 
sub -section ( 1 ) of section 5 of the said Act, to hold enquiries and 
advise the Government in the matter of revision of minimum rates 
of wages payable to the employees employed in Beedi and Cigar 
Industry in the State , as per Notification No. G. O. Rt. 666/81 LBR 
dated the 16th May, 1981, published as S. R. O. No. 61181 in the 
Kerala Gazette Extraordinary No. 400 81 in the 25th May, 1931 and 
appoint him to be the Chairman of the said Committee, in the 
vacancy caused by the resignation of Sri M. P. Narayana Menon . 
Retired Joint Labour Commissioner, Kandala House , Forest Office 


33/1140|MC . 


2 


Lane, Vazhuthacaud , Trivandrum - 11 and consequently make the 
following amendments to the said notification , namely : 


AMENDMENTS 


In the said notification , 
( 1 ) in the opening paragraph , for 

the words 
" Shri M. P. Narayana Menon , Retired Joint Labour Commi 
ssioner, Kandala House , Forest Office Lane, Vazhuthakkad, 
Trivandrum - 14 " the following shall be 

substituted , 
namely : 
* Shri K. Kasi Viswanathan , Retired Joint Labour Commissioner , 
Karthika , T. C. 1/2113 , Kumarapuram , Trivandrum -11" ; ( 2 ) for 
the entry " Shri M. P. Narayana Menon , Retired Joint Labour Commi 
ssioner , Kandala House, Forest Office Lane , Vazhuthakkad , 
Trivandrum - 14 " under the heading " Independent member " , the 
following entry shall be substituted , namely : 

" Shri K. Kasiviswanathan , 
hetired Joint Labour Commissioner , 
Karthika, 
T. C. 12113 , 
Kumarapuram , 
Trivandrum - 11 " . 

By order of the Governor , 


V. KRISHNAMURTHY, 

Secretary . 


Explanatory Note 


( This does not form part of the notification but is intended to 
indicate its general purport ) . 

Government had appointed Shri M. P. Narayana Menon , Retired 
Joint Labour Commissioner , Kandala House, Forest Office Lanė, 
Vazhuthakkad , Trivandrum -14 as the Chairman of the Minimum 
Wages Committee for Beedi & Cigar Industry as per G. O. Rt. No. 
666 |81|LBR dated 16th May, 1981. Sri M. P. Narayana Menon has 
tendered his resignation as the Chairman . Government have now 
decided to appoint Shri K. Kasiviswanathan as the Chairman of the 
Committee in the place of Sri M. P. Narayana Menon . Hence this 
notification . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRES . 

TRIVANDRUM , 1983. 


Reg . No. KL/ TV ( N ): 1 


Government of Kerala 

: 383 


KEPALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 


Vol. XXVIII ] Trivandrum ,Monday, 


[ No. 338 


30th Phalguna 1904 (Saka ) 


==== 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ 

വിജ്ഞാപനം 


1 ) 


- 


നമ്പർ 3875] ററി, ബി 2/ 83/ ററി, എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 7, 
എസ്. ആർ. ഒ . നമ്പർ 377| 83. - ഇൻഡ്യൻ ഭ രണഘടനയുടെ 258 -ാം അനു 
ച്ഛേദം (1) -ാം ഖൺഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 214/63 ജുഡീഷ്യൽ (I എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെ 
ടുപ്പ്ആക്ററ് (1962- ലെ 21) പ്രകാരമുളള ക ന സർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് 
അതായത് പറവൂരിൽ ടെലഫോൺ എക്സ്ചേഞ്ച് നിർമ്മിക്കുന്നതിന് ആവ 
ശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നാ കേരള സർക്കാരിനു തോന്നു 
ന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ അതിനുളള നാട്ടീസ , ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പസ്തുത ആക്റ്3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 
GPT, 33/1169/83/1. 


ക 


2 


പട്ടിക 


ജില്ല എറണാകുളം 
താലൂക്ക് --പറവൂർ 

വില്ലേജ°--പറവൂർ 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവേ നമ്പർ -- 2677 
വിവരണം പുരയിടം 
വിസ്തീർണ്ണം 1659 ഹെക്ടർ 

ഗവർണ്ണറുടെ ഉത്തരവുപകാരം, 

കെ . കരുണാകരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉ 8 ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ജൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോ 
ഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിട്ടുള്ളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് പറവൂർ ടെലഫോൺ 
ക്സ്ചേഞ്ച്നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാരിന് 
ബാം ധ്യം വന്നിട്ടുളളതും ആകുന്നു . 
മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം, 


No crvanda 


Covernmce of Kerala 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII) Trivandrum , Monday, 


21st March 1983 

[No. 327 
30th Phalguna 1904 (Saka ) 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION ACT, 1961 

(Act 21 OF 1962) 
No. LA2. 1063 /80 /B / 15 . 

18th March 1983 . 
Notice is hereby given that tho Government intend 

to take 
possession of the lands mentioned in the list below , which are required 
for a public purpose under . the Kerala Land Acquisition Act, 1961 
(Act 21 of 1962) . All persons interested in the lands are required to 
appear in person or by authorised agent on the date, 

time 
and place 

noted 

below and to state/put in a statement 
in writing signed by themselves or their agents showing 
the nature of their respective interests in the lands and the amount 
and particulars of their claim to compensation for such interests in 
the lands and their objections, if any to the measurements made under 
section 8 of the Act . 
Nots . If the persons interested refuse to make a 

claim to 
compensation or omit without sufficient reasons, to make 
such claim , the amount to be awarded by the Court, in 
the event of a reference being made to it on application 
made by them shall in no casc exceed the amount awarded 
by the Collector under section 11 of the Act. 


2011150102 


2 


||] 


താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററി ൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്റ്) പ്രകാരം ഒരു പൊതു 
ക്ക ര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 
മെന്റ് ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധി 
കത ഏജൻറുമൂലമോതാഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും 
ഹാജരാകുകയും, ഭൂമിയിൽ അ വ 0 0 0 0 0 0 0 0 ത്ത ര ക ര മു ഉള 
അവകാശബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശ 
ബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്രതിഫലത്തിന 

അവർക്കുള 
തേർച്ചയുടെ തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടു 
ത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാ .. 
ണെന്ന് കാണിച്ചുകൊണ്ട് (പസ്താവന ചെയ്യുകയും, അവരോ അവരുടെ 
ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും 
ചെയ്യണമെന്ന് അവരോട 

ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്:-അവകാശബന്ധമുളളവർ നഷ°9 പ്രതിഫലത്തിന തേർച്ച 

ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ച ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്ന 
പക്ഷം അവരുടെഅപേക്ഷയിൻമേൽ കോടതിക്കു റഫറൻസ 
അയയ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കണ 
തുക യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു 
പകാരം കളക്ടർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവി 

യാൻ പാടില്ലാത്തതാകുന്നു . 
ഹം ജ രം കേ ന തീയതിയും സമയവും സ്ഥലവും - 1983 -മാർച്ച് 29 -ാം 
തീയതി പകൽ 11 മണിക്കു നാഷണൽ 

സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാർ, (L. A. N. H.), കഴക്കൂട്ടം. 

PARTICULARS OF LANDS 

District - Trivandrum . 
Taluk - Trivandrum . 

Village - Attipra . 
Sl.No. , 

Description 

Extent in 

Are . Sq.m. 
2466/11 Dry land 

24 38 
2 . 2466 / 35-44-3 

03 

25 
3 . 2466 / 35.4 

02 

35 
4 . 2466/ 35-3 

02 83 
5 . 2466/43-4 

05 16 
6 . 2466|43-2 

04 21 
7 . 2466/7/41/2 

03 36 
8 . 2466| 7| 43 

03 44 
9 . 2466| 7-39 

03 44 
10 . 2466/ 7-40 

06 88 


ഹവ 


S. No. 


ക 


3 


1 


( Sd.) 


Kazhakuttom, 


Special Tahsildar, L. A. (N.H. ). 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PREŞ8 , 

TRIVANDRUM, 1983 , 


Reg . No RuT\ -) |14 


Government of Kerala 

199 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 
Vol. XXVIII] Trivandrum , Monday , 

[ No. 334 
30th Phalguna 1904 (Saka) 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ 2825] ററി , ബി 2 / 83 / ററി , എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 1 . 
എസ്. ആർ. 8. 373 / 83 - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനുച്ഛേദം 
u ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി 
1963 മേയ് 31 -ാം തീയതിയിലെ 2| 4| 63 ജുഡീഷ്യൽ II എന്ന് 

നമ്പർ 
വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ കേരള സ്ഥല 
മെടുപ്പ് ആക്ററ് 

(1962 - ലെ 21 ) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, 
അതായത് കട്ടപ്പനയിൽ പോസ്ററ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന 
ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കരള സർക്കാരിന 
തോന്നുന്നതിനാലും; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
( പസ്തുത ആക °5 ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 


33/ 115/ J. 


പട്ടിക 

ജില്ല - ഇടുക്കി 
താലൂക്ക° --ഉടും പഞ്ചാല 

വില്ലേജ_കൽകുന്തൽ 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വ 

വിവരണം 
നമ്പർ 

ആറിൽ 
1/1 പുരയിടം 

14.96 


വിസ്തീർണ്ണം 


ഗവർണ്ണരുടെഉത്തരവു പ്രകാരം, 

കെ . കരുണാകരൻ, 
ഗവൺമെൻ അഡീഷണൽ സെകട്ടറി. 


വിത്തീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2-4-63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ ഉപയോഗ 
ഞിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത 

കട്ടപ്പനയിൽ 
പോസ്ററ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന കരള 
സർക്കാരിന് ബോദ്ധ്യം വന്നിട്ടുള്ളതും ആകുന്നു . 

ദമൽ പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുളളതാണ് ഈ വിജ° ഞാപനം, 


ക 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983. 


terIntrod 


Government of 

198 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 
Vol. XXVIII Trivandrum , Monday, 

( No. 340 
30th Pbalguna 1904 (Saka) 

കേരള സർക്കാർ 
ഗതാഗതവും, മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 

( പ്രഖ്യാപനം 
നമ്പർ 3096/ ററി, ബി 2/83/ ററി,എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 7 . 
എസ്. ആർ. ഒ . നമ്പർ 379/83.--ഇൻഡ്യൻ ഭരണഘടനയുടെ 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനി 
യോഗിച്ച്, രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2| 4| 63 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ കരള 
സ്ഥലമെടുപ്പ് ആക°s ” (1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്താടുകൂടി രോമൽപ്പിച്ചി 
രിക്കയാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° s ” (1962- ലെ 21 ) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1982 ഒക്ടോബർ 18-ാം തീയതിയിലെ 725 -ാം നമ്പർ 
അസാധാ രണ കേരള ഗസററിൽ എസ്. ആർ. ഒ . നമ്പർ 1230/82 എന്ന നമ്പരിൽ 
1982 : സെപ്ററം ബർ 8 -ാം തീയതിയിലെ 12811/ ററി . ബി 2/82/ ററി, എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം ത ഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള 
മൂമിയെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ആക" s ° 19-ാം വകുപ്പ്( 4) -ാം ഉപവകുപ്പു ( പകാരം സംഗതി 
യുടെഅടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക 8 ° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിക്ക് ബാധകമാകുന്നതല്ലെന്ന് 
കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

33/11719 . 


2 


( പസ്തുതഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കണതാ 
ണന്ന് കേരള സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നതിനാലും, ഇപ്പോൾ , 
അതിനാൽ പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതും 0.0061 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അല്പം 
കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതി ആവശ്യത്തിന് അതായത് 
ഒലവക്കോടിനു . ഷൊർണ്ണൂരിനും ഇടയ്ക്കുളള റെയിൽ പാത ഇരട്ടിപ്പിക്കു 
ന്നതിന് ഒ, എസ്. 34/79 ബ്ലോക്ക് II എന്ന ഭാഗം നിർമ്മിക്കു ന്നതിന് ആവശ്യ 
മാണെന്ന് ഇതിനാൽ ( പഖ്യാപിക്കുകയും പ്രസ്തുത ആക°° 7 -ാം വകുപ്പു 
പകാരം ( പസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരി 
ക്കുന്നതിന് ഒററപ്പാലം റെയിൽവേ സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽ 
ദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

മാത്രമല്ല , പ്രസ്തുത ആക°s ° 9 -ാം വകുപ്പ് (1) 9ം ഉപവകുപ്പ് പ്രകാര 
മുളള നോട്ട് സ് പസിദ °ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസ . 
കഴിയുമ്പോൾ (പസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കാവുന്നതാ 
ണെന്നും പ്രസ്തുത ആക്ട് 19-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
സർക്കാർ കളക്ടറോട് നിർദ° ദേശിക്കുന്നു . 

സ്ഥലത്തിൻറ ഒരു പ്ലാൻ ഒററപ്പാലം റെയിൽവേ സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയരത്എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 
ജില്ല - പാലക്കാട 

താലൂക്ക്-ഒററപ്പാലം 
വില്ലേജ് - വാണിയംകുളം11 

ദേശം - താങ്ങാലി 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവേ നമ്പർ 

വിവരണം 

ഹെക്ടറിൽ 
പഴയത പുതിയത 
94/6 94/11 എസ്. സി . ഡബ്ല്യ . 

0.0061 
പുരയിടം 
ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

കെ . കരുണാകരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി , 

വിശദീകരണക്കുറിപ്പ് 
( ഇതു (പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊത ഉദ്ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ) 

ഇൻഡ്യൻ .രാഷ്ടപതി 31-5-1963 - ലെ 214 | 63 ജുഡീഷ്യൽ II -എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള അധികാരം കേരള സർക്കാരനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭാരമേൽപ്പിച്ചിട്ടുള്ളതും, മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് ഒലവക്കോടിനും 
ഷൊർണ്ണൂരിനും ഇടയ്ക്ക് റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ഒ, എസ്. 34179 
ബ്ലോക്ക് II എ ന്ന ഭാഗം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് 
ബാദ°ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപറഞ്ഞ ഉദ്ദേശം ന റവേറ്റുന്നതിന വേണ്ടിയുളളതാണ് 
ഈ 
പ്രഖ്യാപനം. 
PRINTED AND PUBLISLIED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983 


വിസ്തീർണ്ണം 


A Bud KL Via 


Gorenment of Kerala 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 
Vol. XXVIII) Trivandrum ,Monday , 

[ No. 33ാ 
30th Phalguna 1904 (Saka ) 


കേരള സർക്കാർ 


ഗതാതവും, മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


-- 


നമ്പർ 2308/ ററി , ബി 2/ 83 / ററി. എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 16 . 
എസ്. ആർ. ഒ . നമ്പർ 369/83.--ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം(1) -ാം ഖൺഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2 | 4| 63 ജൂഡിഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 
മെടുപ്പ്ആക്ട് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ 
കേരളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, 
അതായത് കൊട്ടിയത്ത് പോസ്ററ് ഓഫീസ് കെട്ടിടവും സബ് പോസ്ററ 
മാസ്ററർക്കുളള ക്വാർട്ടേഴ്സും പണിയുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യ 
മുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിനു തോന്നുന്നതിനാലും : 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പസ്തുത ആക°s° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 
33 /1161/J . 


താഴെ 


2 


പട്ടികി 


ജില്ല - കൊല്ലം 
താലൂക്ക- കൊല്ലം 

വില്ലേജ്_ആദിച്ചനെല്ലൂർ 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ -181 ഭാഗം 
വിവരണം - പുരയിടം 
വിസ്തീർണ്ണം-0.1011 ഹെക്ടർ 

ഗവർണ്ണറുടെഉത്തരവുപകാരം, 

കെ . കരുണാകരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ (പ്രസിഡൻറ് 31-5-1963 - ലെ 2/4/63 ജൂഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത കേന്ദ്ര സർക്കാരിൻറെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് കൊട്ടിയം പോസ്റ് 
ഓഫീസ് കെട്ടിടവും സബ ° പോസ്ററ് മാസ്റഴസ് ക്വാർട്ടേഴ° സും നിർമ്മി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിട്ടുളളതും 
ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983 . 


de sa LIVE 


Corernalof Ever 

199 


ZONMENT 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 
Vol. XXVIII] Trivandrum , Monday, 

No. 332 
30th Phalguna 1904 (Saka ) 


കേരള സർക്കാർ 
ഗതാഗതവും, മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 

( പ്രഖ്യാപനം 
നമ്പർ 2965 ററി.ബി 2 / 83/ ററി,എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 15. 
എസ്. ആർ, ഒ . നമ്പർ 371 /83. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിന 
യോഗിച്ച്, രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2| 4| 63 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ കര 
സ്ഥലമെടുപ്പ് ആകടം (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ച് 
രിക്കയാലും ; 

പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബന്ധിച്ച് 1961 - ലെ 
കരള സ്ഥലമെടുപ്പ് ആകട് (1962- ലെ 21 ) 3 -ാം വകുപ്പ്(1 ) 9 . 
ഉപവകുപ്പു പ്രകാരം 1980 ഏപ്രിൽ 5 -ാം തീയതിയിലെ 265 -ാം നമ്പർ കരള 
അസാധാരണ ഗസററിൽ എസ്. ആർ. ഒ . 358/80 എന്ന നമ്പരിൽ 
1980 ഏപ്രിൽ 2 -ാം തീയതിയിലെ 2242 / ററി.ബി2 /80/ ഡബ്ല്യ 
ആൻറ് ററി. എന്ന II-ാം നമ്പർ വിജ്ഞാപനം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള 
ഭൂമിയെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

( പസ്തുത ആക്ട് 19-ാം വകുപ്പ്(4 ) -ം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്° 9 ° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിക്ക് ബാധകമാകുന്നതല്ലെന്ന് 
കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

33/1163/ v . 


താഴെ 


2 


പ സ തുത സ്ഥലം ഒരു പൊതു ആ വശ ത്തിനായി വില ടു 45) 18 താ 
ണെന്ന് കേരള സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നതിനാലും. ഇപ്പോൾ , 
അതിനാൽ പ സ ° തു ആക്ട് 6 -ം വകുപ്പു പ്രകാരം കേരള സർക്കാർ താഴെ 
പട്ടിക യിൽ പറഞ്ഞിട്ടുള്ള മും . 0.1228 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അല്പം 
കൂടുതലോ കുറവോ വരുന്നതു മാ ഭൂമി ഒരു പൊതി ആ " തിന് അതായത് 
എറണാകുളം ആലപ്പുഴ ( ബാഡ് ഗ ° റെയിൽപ്പാത നിർമ്മിക്കുന്നതിന്ആവ 
ശ്യമാണെന്ന് ..തിനാൽ [ .. ഖ്യാപിക്കുകയും ( പസ്തി ആക്ട് 7 -ാം വകുപ്പ 
പകാരം ( പസ്തത ഭൂമി വിലയ “ എടുക്കു ന്നതിനുള്ള ഉത്തരവ് വാങ്ങുന്ന 
തിന് ആലപ്പുഴ 

റെയിൽവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീ ൽ 
ദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

മാ (തമല്ല . പ്രസ്തുത ആകട° 9 -ാം വകുപ്പ് ( 1) -ാം ഉപ കുപ്പ് പ്രകാര 
മുളള നോട്ടീസ് പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ 

പസ്തുത ഭ 1 മി 

വിശപ്പട ത്തിയെടുകേ ണ്ടതാ 
ണെന്നും സർക്കാർ 

19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് 
നിർദ“ ദേശിക്കുന്നു . 
സ്ഥല ൻ 

ഒരു പ്ലാൻ ആലപ്പുഴ റെയിൽവേ സ്ഥലമെടുപ്പ് 
സ : ഷ്യൽ തഹശീൽദാറുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയരത് എപ്പോൾ വേണമെങ്കിലും 

പരിശോധിക്കാവുന്നതുമാകുന്നു . 


പട്ടിക 


ജില്ല - ആലപ്പുഴ 

താലൂക്ക് അമ്പലപ്പുഴ 
വില്ലേജ്_മാരാരിക്കു ം തെക്ക്. 

(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കന്നത്) 
കമനമ്പർ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
ഡിൽ ടറിൽ 


ജോഷ നമ്പർ 18 


1 . 


183 /17-2 


നിലം 


0 , 0283 


2 . 
3 . 


ഈ l . നമ്പർ 19 
പുരയിട 


i 93 27-5 
193127-7 
19927-9 


() 0290 
!) . 0. 00 
0.045 


5 1 


. 1228 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

കെ . കരുണാകരൻ, 
ഗവർമെൻറ് അഡീഷണൽ സെകട്ടറി . 


3 


വിശദീകരണക്കുറിപ്പ് 
( ഇതു പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 214/63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത എറണാകുളം 
ആലപ്പുഴ | ബാഡ്ഗേജ് റെയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 
സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു 

മേൽപറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിനു വേണ്ടിയുളളതാണ് 
പ്രഖ്യാപനം. 


ഈ 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983 


s , N., KI,IV 3, 


Govetonent of Kerala 

199 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st March 1983 
Vol. XX.VIII] Trivandrum , Monday , 

[ No. 342 
30th Phalguna 1904 (Saka) 


കേരള സർക്കാർ 
ഗതാഗതവും, മൽസ്യബന്ധനവും തുറമുഖങ്ങളും ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 2693/ ററി , ബി 2 /83/ ററി , എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 16. 
എസ്. ആർ. ഓ . നമ്പർ 381 83. ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1 ) എം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ട്രപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2-4-1963 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പി 
ച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയി ൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന 
അതായത് കൊയിലാണ്ടിയിൽ പി , ആൻറ് ടി . ഡിപ്പാർട്ടുമെൻറിനുവേണ്ടി 
സ്ററാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കു ന്നതിന് ആവശ്യമുണ്ടെന്നോആവശ്യമുണ്ടാ 
കാനിടയുണ്ടെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
(പസ്തുത ആക്ട് 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ് വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 
33 /1173/J. 


2 


പട്ടിക 

ജില്ല കോഴിക്കോട 
താലൂക്ക്_കൊയിലാണ്ടി 

വില്ലേജ്_പന്തലായിനി 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
ആർ. എസ്. 30/3 ഭാഗം 

തോട്ടം 

0.2023 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം 

കെ . കരുണാകരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി , 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2-4-63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിന 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് കൊയിലാണ്ടിയിൽ 
പി , ആന്റ് ടി . ഡിപ്പാർട്ടുമെന്ററിനുവേണ്ടി സ്ററാഫ് ക്വാർട്ടേഴ്സ് നിർമ്മി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോധ്യംവന്നിട്ടുളളതും 
ആകുന്നു . 

മേൽ പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983. 


Reg . No KLI ( N )/ 12 


Covernment of Kerala 

1903 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ) 


21st March 1983 
Trivandrum , Monday, 

[ No.343 
30th Phalguna 1904 (Saka) 


ദകരള സർക്കാർ 


ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 2561 ററി. ബി 2/83/ റി . എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 മാർച്ച് 16 . 
സ് . ആർ. ഓ , നമ്പർ 382/83. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച്ചേരദം (1 ) എം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയേ ഗിച്ച് 
രാഷ ° ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2-4-1963 ജൂഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻറ 

ആവശ്യ 
ത്തിനായി ഭൂമി വിലയ ° ക്കെടുക്കുന്നത് സം ബന്ധിച്ചു 1961 - ലെ 

കേരള 
സ്ഥലമെടുപ്പു ആക° റ് ( 1962- ലെ 21 ) ( പകാരമുളള കേന്ദ്രസർക്കാരിൻറ 
ചുമതലകൾ കേരളസർക്കാരിനെ 

അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പി 
ച്ചിരിക്കുന്നതിനാലും ; 
താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 

ഭൂമി ഒരു പൊതുക്കാര്യത്തിനു , 
അതായത ബടകരയിൽ നട്ട് സ്ടീററ് പോസ്റ് ഓഫീസിനുവേണ്ടി 
ഡിപ്പാർട്ടുമെൻറു വക കെട്ടിടം പണിയുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യ 
മുണ്ടാകാനിടയുണ്ടന്നോ കേരള സർക്കാരിനു തോന്നുന്നതിനാലും; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പില് വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 

33/1174/ V . 


2 


പട്ടിക 
ജില്ല - കോഴിക്കോട്. 

താലൂക്ക - ബടകര 
വില്ലേജ് ബടകര 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടു ത്തിരിക്കുന്നത്) 
സർവേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
ആർ. എസ", 306/16 എ 1 പുരയിടം 

0.1740 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

കെ . കരുണാകരൻ, 
ഗവൺമെൻറ്അഡീഷണൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇ എം 


വിജ്ഞാപനത്തിൻറ ഭാഗമല്ല എന്നാൽ പൊതു ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ• 31-5-1963 - ലെ 2-4-1963 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിൻറ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ, അവ 
രുടെ സ തത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത ബടകര നട്ടസ്ടീററു 
പോസ്ററു ഓഫീസിനുവേണ്ടി ഡിപ്പാർട്ടുമെൻറൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് 
ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോധ്യം വന്നിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM 1983 


